Kerala Gazette No. 40 dated 12th October 2010 . 
PART III 


PUBLIC WORKS DEPARTMENT 


PRE - QUALIFICATION TENDER NOTICE 


No. TN ( G) 555/2003. 

- 9th September 2010. 
Competitive postal tenders in sealed cover 
superscribing the name of works are invited under two 
cover system for and on behalf of the Governor of Kerala 
by the undersigned from ‘ A ’ Class or equivalent 
Registered Contractors (individual/firm ) of the Kerala PWD 
upto 4 p . m . on 28 - 10 -2010 . The Department will not be 
responsible in any way for the non -receipt of tenders in 
time due to the postal or any other delay . 


കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
ദേശീയപാത , ദക്ഷിണമേഖല, തിരുവനന്തപുരം താഴെപ്പറയുന്ന 
പണികൾക്കായി മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ അംഗീകൃത 
കരാറുകാരിൽ നിന്നും ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് 
ഫോറങ്ങൾ 19 - 10 - 2010 മുതൽ 21- 10 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ 
മുകളിൽ പറഞ്ഞ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും 28- 10 -2010 , 
4 മണിവരെ പൂരിപ്പിച്ച് ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
അന്നേദിവസം വൈകുന്നേരം 4.30 മണിക്ക് കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ 
നമ്പർ പേരും അടങ്കൽ തുകയും 


- നിരതദ്രവ്യം 

രൂപ് 


Sl. 
No . 


P. Q . Tender 

No. 


Name of work with PAC 
N 


E . M. D . 
Rs. in lakhs 


1 13 /എസ്. ഇ .എൻ.എച്ച്./എസ്. സി .- 2010 - 11 

എൻ. എച്ച്. 47- ൽ കി . മീ . 538 / 00 മുതൽ 544 / 00 
വരെ ബിറ്റുമിനസ് കോൺക്രീറ്റ് ഉപയോഗിച്ച് 
ഉപരിതല നവീകരണത്തിന് രൂപ 315 ലക്ഷം 6. 50 ലക്ഷം 


| 1 13/SENH/ SC - NH47- Resurfacing the carriage 

way using bituminous 
concrete between km . 538 /000 
and 544 /000 — Rs. 315 lakh 

- 


6 . 


2 14/എസ്. ഇ .എൻ.എച്ച്./എസ്. സി . 2010 - 11 

എൻ. എച്ച് 47- ൽ കി. മീ. 549/ 00- 559/ 00, കി. മീ . 
560/ 400 -564/ 00, കി. മീ . 567 / 500 - 568/ 300 എന്നീ 
ഭാഗങ്ങളിൽ ടി ടി - - രൂപ 811 ലക്ഷം 


16 . 5 ലക്ഷം 


2 14/SENH /SC- NH47- Resurfacing the carriage 
2010 -11 way using bituminous 

concrete between km . 549/000 
to 559 /900, k. m . 560 /400 to 
564/ 000 and k. m . 567 /500 to 
568/ 300 - - Rs. 811 lakh 


3 15 /എസ്. ഇ .എൻ.എച്ച്./എസ്. സി .- 2010 - 11 

നെയ്യാറ്റിൻകര ബൈപാസ് റോഡിൽ കി. മീ . 
0. 00 മുതൽ 13 /366 വരെ ടി ടി - രൂപ 500 ലക്ഷം 


10 ലക്ഷം 


16.5 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 25,000 + 4 % വാറ്റ് + 
% സെസ്സ്. 


കരാറുകാരന് വേണ്ട യോഗ്യത - എ ക്ലാസ്. 


3 15 /SENH /SC - NH47 - Thiruvananthapuram 
2010 - 11 Neyyattinkara combined 

Byepass Resurfacing the 
carriageway using bituminous 
concrete between km . 0 to 
13/366 - Rs. 500 lakh 


പണി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1- നും 3 - നും 
4 മാസം, ക്രമനമ്പർ 2 - ന് 6 മാസം. 


10 


Cost of tender form - Rs. 25,000 + 4 % VAT + 1 % Cess. 


Date and time of issue of tender - 19 - 10 - 2010 to 
21 -10 - 2010 upto 1 p. m . 


- പൊതു മ രാ മത്ത് വകു പ്പിൽ നില വിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. വിശദവിവരങ്ങൾക്ക് 
എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും നാഷണൽ ഹൈവേ 
സർക്കിളാഫീസിൽ നിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 

1. www .kerala pwd. gov. in 
2 . www.kerala .gov.in 


Date and time of opening of tender - 28 - 10 - 2010 , 
4. 30 p . m . 


Time of Completion 4 months for Sl. Nos. 1, 3 and 
6 months for Sl. No . 2 . 


All the conditions in Kerala PWD are applicable to 
this tender also . Further details , if required can be had 
from this office during working hours . 


Office of the 
Superintending Engineer, 
National Highway, 
South Circle, 
Thiruvananthapuram . 


(Sd.) 
Superintending Engineer. 


TENDER EXTENSION NOTICE 


No . DB10 -2701/2010. 


- 


13th September 2010 . 


The tenders are invited by the Superintending 
Engineer, Roads and Bridges , South Circle , 
Thiruvananthapuram for the following work on behalf of 
the Governor of Kerala from Registered Contractors of 
Public Works Department. The receipt of tender schedule 
should be attached with the tender documents . The 
opening of tender is fixed at 4 .30 p . m . on the same day 
of receipt of tender. Tender by courier services will not be 
accepted . 


Tender No . and Name of work with Estimate 
Amount 63/ SESC /2009- 10 - Reconstruction of Karimpuzha 
Bridge at ch . 0 /500 km. of Nediyavila Vembanattazhikathu 
road at Kunnathur Taluk - Rs. 150 lakh. 


അംഗീകൃത കരാറുകാരിൽനിന്നും ദർഘാസുകൾ പ്രവൃത്തിയുടെ 
പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽ 
വഴി ക്ഷണിച്ചു കൊ ള്ളു ന്നു . തപാ ലിൽ ഉണ്ടാകുന്ന 
കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
ദർഘാസിനൊപ്പം ദർഘാസ് ഷെഡ്യൂളിന്റെ രസീത് കൂടെ 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അന്നേദിവസം 
4.30 മണിക്ക് ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസുകൾ 
രജി സ്റ്റേർഡ് തപാലിലോ അ തി വേഗ തപാലിലോ 
ഏൽപ്പിക്കേണ്ടതാണ്. കൊറിയർമുഖേനയുള്ള ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും 63/എസ്. ഇ .എസ്. സി./ 2010-1 - - റോഡ്സ് ഡിവിഷൻ, 
കൊല്ലം - കു ന്ന ത്തൂർ താലൂക്കിൽപ്പെട്ട നെടിയ വിള - 
വെമ്പനാട്ടഴികത്ത് റോഡിൽ 0 / 500 കി . മീ .- ൽ കരിമ്പിൻപുഴ 
പാലം നിർമ്മാണം - രൂപ 150 ലക്ഷം. 

നിരതദ്രവ്യം രൂപ 50,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 22, 500 + വാറ്റ് 4 % . 

ദർഘാ സ് ഫോറങ്ങൾ കൊടു ക്കുന്ന തീയതിയും 
സമയവും 12 - 10 - 2010 മുതൽ 13 - 10 - 2010 , 3 മണി വരെ. 

- ദർഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 19 - 10 - 2010 , 4 മണി. 

പ്രവൃത്തി ചെയ്ത് തീർക്കേണ്ട കാലാവധി - 8 മാസം. 
കരാറുകാരുടെ തരംതിരിവ് - എ ക്ലാസ്. 

പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


EMD - Rs. 50,000 . 
Cost of of tender form — Rs. 22 ,500 + VAT. 

Date and time of issue of tender schedule 
12 -10 -2010 to 13-10 -2010 upto 3 p . m . 

Last date and time of receipt of tender 
19 -10 -2010 upto 4 p . m . 

Period of completion — 8 months. 
Classification of Contractor - A Class. 

All the tender conditions in this department are 
applicable to this tender also . 


- കേരള ഗവർണ്ണ ർക്കു വേണ്ടി ദക്ഷി ണ മ ഖലാ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ( നിരത്തുകളും പാലങ്ങളും വിഭാഗം), 
തിരു വ ന ന്ത പുരം താഴെപറയുന്ന പണിക്ക് വകുപ്പിലെ 


Office of the Superintending 
Engineer, Roads and 
Bridges South Circle , 
Thiruvananthapuram. 


( Sd.) 
Superintending Engineer. 


ലേല പരസ്യം 


നമ്പർ എ3- 149/ 2002. 


2010 സെപ്റ്റംബർ 18. 


-- പെരിന്തൽമണ്ണ പൊതു മ രാമത്ത് വകുപ്പ് ദേശീയപാത ഉപ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ആഫീസിന്റെ ആർത്ഥിക പരിധിയിൽ വരുന്നതും കാറ്റിലും മഴയിലും മറിഞ്ഞുവീഴാൻ സാദ്ധ്യതയുള്ളതും മുറിച്ചുമാറ്റി ലേലം 
ചെയ്യുവാൻ ഉത്തരവുകിട്ടിയതും ആയ പാണ്ടിക്കാട്- കുമരംപുത്തൂർ റോഡിൽ കി . മീ . 14/ 000 - നും കി. മീ. 15 /000 - നും ഇടയിൽ 
നിൽക്കുന്ന ആറു മാവു മരങ്ങളും ഒരിലവ്, ഒരു ആഞ്ഞിലി, ഒരു പ്ളാവ്, രണ്ട് തേക്ക് എന്നീ മരങ്ങളും, പെരുംപിലാവ്- നിലംപൂർ 
കി. മീ . 63 /200 - ൽ നിൽക്കുന്ന ഒരു പ്ളാവും രണ്ടു മാവുമരങ്ങളും ഉൾപ്പെടെ ആകെ പതിനാല് മരങ്ങൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോരണ്ടായിരത്തി പത്താം ആണ്ട് ഒക്ടോബർ മാസം 
പത്തൊൻപതാം തീയതി (19- 8- 2010 ) രാവിലെ പത്തരയ്ക്കും പതിനൊന്നരയ്ക്കം ( 10.30- 11.30 a. m .) ഇടയിൽ ഉണ്യാൽ അങ്ങാടിയിൽ 
വെച്ച് പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. അന്നേദിവസം ഏതെങ്കിലും കാരണവശാൽ ലേലം നടക്കാതെ പോയാൽ 
അടുത്ത പ്രവൃത്തി ദിവസം ലേലം നടത്തുന്നതായിരിക്കും. 


- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അയ്യായിരം രൂപ (രൂപ 5,000 ) നിരതദ്രവ്യം കെട്ടിവെക്കേണ്ടതും ലേലം ഉറപ്പിക്കുന്ന 
ആൾ ലേലസംഖ്യ നികുതി അടക്കം അപ്പോൾതന്നെ അടയ്ക്കേണ്ടതും ആണ്. ലേല സംഖ്യ നികുതി അടക്കം അടയ്ക്കുവാൻ 
വീഴ്ച വരുത്തുന്നവരുടെ നിരതദ്രവ്യം സർക്കാർ ഖജനാവിലേക്ക് കണ്ടുകെട്ടുന്നതും പുനർ ലേലം നടത്തുന്നതും ആയിരിക്കും. 
ലേലം കൈക്കൊള്ളുന്ന വ്യക്തി ലേലം ഉറപ്പിക്കുന്ന ദിവസം മുതൽ ഏഴു ദിവസങ്ങൾക്കുള്ളിൽ ലേല വസ്തുക്കൾ പൂർണ്ണമായും 
നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ലേലം പിടിച്ച വ്യക്തിയായിരിക്കും ഉത്തരവാദി. 
പ്രസ്തുത വ്യക്തിക്കെതിരെ നഷ്ടപരിഹാരം ഉൾപ്പെടെ നിയമം അനുസരിക്കുന്ന എന്തു നടപടിയും സ്വീകരിക്കുന്നതിന് 
പൊതുമരാമത്ത് വകുപ്പിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


ലേലം സംബന്ധിച്ച വിവരങ്ങൾ 


ഇനവിവരം 


മരം നിൽക്കുന്ന സ്ഥലവും 

ലേല സ്ഥലവും 


തീയതിയും സമയവും 


പാണ്ടിക്കാട്- കുമരംപുത്തൂർ റോഡ് 

108, 112, 113 , 115 , 116 , 117 എന്നീ നമ്പരുകൾ രണ്ടായിരത്തി പത്താം ആണ്ട് 
കി . മീ . 14 / 000 - നും കി. മീ . 15/ 000 - നും രേഖപ്പെടുത്തിയ ആറ് മാവു മരങ്ങൾ, നമ്പർ ഒ ക് 5 ാ ബ ് മ ാ സ 
ഇടയിൽ 

109 അടയാളപ്പെടുത്തിയ ഒരു ഇല വു മരം, പത്താൻപതാം തീയതി 
110 -ാം നമ്പർ ആഞ്ഞിലി, 111 -ാം നമ്പർ വ്യാഴാഴ്ച (19- 10 - 2010 ) രാവിലെ 
പ് ളാവ്, 114 -ാം നമ്പർ തേക്കും നമ്പർ പത്തരമണിക്കും പതിനൊന്നര 
രേഖപ്പെടുത്താത്ത മറ്റൊരു തേക്കും 

മണിക്കും ഇടയിൽ 

( 10. 30 a . m . to 11.30 a . m . ) 
പെരുംപിലാവ്- നിലമ്പൂർ റോഡ് 

68 - 0 , 69 -ാം നമ്പർ രേഖപ്പെടുത്തിയ രണ്ട് 
കി. മീ . 63 / 200 - ൽ 

മാവു മരങ്ങൾ, 70 -ാം നമ്പർ അടയാളപ്പെടു 

ത്തിയ ഒരു പ്ളാവ് 
- മേൽ പരാമർശിച്ച സ്ഥലത്തു നില്ക്കുന്ന മരങ്ങൾ ഈ സബ്ഡിവിഷൻ ഓഫീസ് പരിസരത്തുവച്ചായിരിക്കും പരസ്യമായി 
ലേലം ചെയ്തു വിൽക്കുന്നത്. ലേലം നടത്തുന്നത് ഉണ്യാൽ അങ്ങാടിയിൽവച്ച്. 

ലേലം സംബന്ധിച്ച പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസുമായി നേരിട്ടു ബന്ധപ്പെടാവുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ കാര്യാലയം, 
എൻ. എച്ച്. സബ് ഡിവിഷൻ, പെരിന്തൽമണ്ണ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


ന 


ദർഘാസ് പരസ്യം 


കരാറുകാരുടെ ക്ലാസ് - സി യും അതിനുപരിയും. 


| [ നമ്പർ 9/ ഇഇ /2010 - 11] 


പ്രവർത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 


നമ്പർ ഡിബി- 01 / 2010- 11. 

2010 സെപ്റ്റംബർ 4. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, 
റോഡ് സ് ഡിവിഷൻ, കോട്ടയം താഴെപ്പറയുന്ന 
പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 


നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത് 
- ദ്രവ്യം 
രൂപ് 


ടെണ്ടർ ഫോമും ടെണ്ടർ ഷെഡ്യൂളും കരാറുകാർക്ക് 
പൊതു മ രാ മത്ത് വകു പ്പിന്റെ വെബ് സൈറ്റിൽ 
( www.keralapwd.gov.in ) നിന്നും ഡൗൺ ലോഡ് ചെയ്ത് എടു 
ക്കാ വു ന്നതും പൂരിപ്പിച്ച ടെണ്ടർ ആവ ശ്യ മായ മറ്റു 
രേഖകൾ സഹിതം ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. 
ടെണ്ടർ ഫോമിന്റെ നിശ്ചിത വില കോട്ടയം റോഡ് സ് 
ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറാവുന്നവിധം 
ബാങ്ക് ഡിമാന്റ് ഡാറ്റായി ടെണ്ടറിനോടൊപ്പം ഹാജരാക്കേ 
ണ്ട താ ണ് . ടെണ്ടർ ഫോമിന്റെ വില യായി ചെക്കു കളോ 
മറ്റേതെങ്കിലും തരത്തിലുള്ള ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല. 
കൂടാതെ വാലിഡ് ലൈസൻസ് ഗസ്റ്റഡ്ഓഫീസർ അറ്റസ്റ്റ് 
ചെയ്ത കോപ്പി അടക്കം സമർപ്പിക്ക ണം . ടെണ്ട റു കളും 

ഡാം പോസ്റ്റ് അല്ലെങ്കിൽ അംഗീകൃത കൊറിയർ വഴി 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 


119 / ഇഇ/ 2010 -11 ഉപരിതലം പുതുക്കൽ - 
20 മി . മീ . കനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 
ചെയ്യുക, ഇളംകാട്- ഇളംകാട് ടോപ്പ് 
റോഡിൽ കി . മീ . 0 /000 മുതൽ 1/ 500 
വരെ രൂപ 15 ലക്ഷം 
- 12 0 / ഇ ഇ / 2 0 10 - 11 - എ സ് . ആർ. - 

തിരുവാതുക്കൽ- ഇല്ലിക്കൽ റോഡിലുള്ള 
ഇടുങ്ങിയ കലുങ്കുകൾ വീതി കൂട്ടുന്നതി 
നുള്ള ജോലികൾ - രൂപ 15 ലക്ഷം 


37 ,500 


ദർഘാസുകളെ സംബന്ധിച്ച് കേരള പൊതുമരാമത്ത് 
വകുപ്പിന്റെ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. 


37,500 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 2,300 + വാറ്റ്. 

ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 10 - 2010 , 3 മണി. 

ദ ർ ഘാസ് ( പമാ ണ ങ്ങ ൾ തുറക്കുന്ന തീയതിയും 
സമയവും 15 - 10 - 2010 , 3.30 മണി. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കാര്യാലയം, നിരത്ത് വിഭാഗം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
കോട്ടയം. 


( 3 ) 


ദർഘാസ് പരസ്യം 


നമ്പർ 1/ ടി.എൻ./ 9 /2010 - 11. 

2010 സെപ്റ്റംബർ 13 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
നിരത്തുവിഭാഗം, പാലക്കാട് താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 

പൊതുമരാമത്ത് വകുപ്പിന്റെ അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുളള ദർഘാസുകൾ താഴെപറയുന്ന തീയതികളിൽ 

വൈകുന്നേരം 4 മണിവരെക്ഷണിച്ചുകൊളളുന്നു . 
| കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവർത്തിയുടെ പേരും 

രൂപ 
അടങ്കൽ തുകയും 
- ( 1) 

( 3 ) 
1 104/ 2010 -11 - കൊടുവായൂർ-തൃപ്പാളൂർ റോഡ് 

കി . മീ . 5 / 00 - 6 / 00 & 6 / 5 0 0 - 7 / 0 0 
രൂപ് 12 ലക്ഷം 

30, 000 
2 105 / 2010 - 11 - വടക്കഞ്ചേ രി - പാടൂർ റോഡ് 
കി . മീ . 0 / 00 - 1 / 200 - രൂപ് 15 ലക്ഷം 

37 ,500 
3 106/ 2010 - 11 - കുഴൽമന്ദം- ബസാർ റോഡ് 
കി. മീ. 0/ 00 -1/ 200 - രൂപ 15 ലക്ഷം 

37, 500 
4 107/ 2010 - 11- കൊഴിഞ്ഞാമ്പാറ- വേലന്താവളം 

റോഡ് കി. മീ. 1/800 -3/400 - രൂപ 13 ലക്ഷം 32 ,500 
5 108 / 2 010 - 11 - കരിപ്പോട്- പല്ലശ്ശേന റോഡ് 
കി. മീ . 5/ 200- 6 /400 - രൂപ 15 ലക്ഷം 

37 , 500 
6 109 / 2010 -11 - മുതലമട-ചമ്മണാംപതി റോഡ് 

കി . മീ . 0 / 80 0 - 1/ 40 0 & 1/ 90 0 - 2/ 50 0 
രൂപ 15 ലക്ഷം 

- 37 , 500 
7 110 / 2010 - 11 - മണ്ണാർക്കാട്-ചിന്നതടാകം റോഡ് 

കി . മീ. 26 / 00 - 27 /300- രൂപ 15 ലക്ഷം 37, 500 
8 111 / 2010 - 11 - ഒറ്റപ്പാലം -മണ്ണാർക്കാട് റോഡ് 
കി . മീ . 20 / 00 - 21/ 200 - രൂപ് 15 ലക്ഷം 

37, 500 
9 112 / 2010 - 11 - കാട്ടിലത്താണി- ഞട്ടാരക്കടവ് റോഡ് 
കി . മീ. 0/ 00- 1/00 - രൂപ 13 ലക്ഷം 

32 ,500 
10 113 / 2010 - 11 - പറളി-മുണ്ടൂർ റോഡ് കി. മീ. 

0/ 400 -1/200 & 1/ 900- 2 / 600- രൂപ 15 ലക്ഷം 37 ,500 
11 114 / 2010 - 11 - ഒലവക്കോട്- ധോണി റോഡ്, 
കി . മീ 3 / 500 -4 / 500 - രൂപ 13 ലക്ഷം 

32, 500 
12 115 / 2010 -11 - കഞ്ചിക്കോട്- ബസാർ റോഡ് കി. മീ . 
195 / 250 - 195 / 550 രൂപ 5 ലക്ഷം 

12,500 
13 116 / 2010 - 1 - കാറൽമണ്ണ - ചെർപ്പുളശ്ശേരി റോഡ് 
കി. മീ. 0/00-1/ 650 - രൂപ 15 ലക്ഷം 

37, 500 
14 117 /2010 -1 - വിളയൂർ- കൈപ്പുറം റോഡ് കി . മീ . 
6 / 500 -7 / 800 - രൂപ 15 ലക്ഷം 

37, 500 
15 118 / 2010 - 11 - തൃത്താല - പടിഞ്ഞാറങ്ങാടി റോഡ് 
കി. മീ . 4 / 00 -6 / 500 - രൂപ 15 ലക്ഷം 

- 37 ,500 
16 119 / 2010 - 11 - കൊപ്പം- പെങ്ങാട്ടിരി റോഡ് കി . മീ . 
- 7/ 200 -8 /200- രൂപ 15 ലക്ഷം 

- 37, 500 
17 120 / 2010 - 11 - വി . കെ . കടവ് റോഡ് കി . മീ . 
1/ 500 -3 / 00 - രൂപ 15 ലക്ഷം 

- 37 ,500 
18 121/ 2010 - 11 - ഒറ്റപ്പാലം -ചെർപ്പുളശ്ശേരി റോഡ് 
കി. മീ. 15 / 00 -16 / 00 - രൂപ 15 ലക്ഷം 

37 ,500 


(1) 

(2 ) 
19 122 / 2010 - 11 - പറളി-മുണ്ടൂർ റോഡ് കി. മീ. 

3/300-3/900 ആന്റ് 4/600-5/100 - രൂപ 15 ലക്ഷം 37,500 
20 123 / 2010 - 11 - ഒലവക്കോട്- ധോണി റോഡ് 
കി . മീ. 4/ 500 -5 / 200 - രൂപ 10 ലക്ഷം 

25 , 000 
124 ] 2010 - 11 - പത്തിരിപ്പാല - കോങ്ങാട് റോഡ് 
കി . മീ 0/ 500 -1 / 400 - രൂപ 13 ലക്ഷം 

32,500 
- 125/ 2010 - 11 - ആനക്കട്ടി- ഷോളയൂർ റോഡ് 
കി. മീ 23 / 400- 24 / 700 രൂപ 15 ലക്ഷം 

37 ,500 
- 126/ 2010 - 11 - ഒറ്റപ്പാലം-മണ്ണാർകാട് റോഡ് 
കി. മീ . 25 /200- 26 /500 - രൂപ് 15 ലക്ഷം 

37,500 
. 127 / 2010 - 11 - മണ്ണാർകാട്- ചിന്നതടാകം റോഡ് 
കി. മീ . 24/ 700 -26 /00 - രൂപ 15 ലക്ഷം 

37,500 
- 128/ 2010- 1 -- എരുത്തിയാമ്പതി- പോത്തിക്കൽ 
-- പൂതൂർ റോഡ് കി. മീ . 0/500- 2 /00 - രൂപ 12 ലക്ഷം 30,000 
26 129 / 2010 - 11 - കൊഴിഞ്ഞാമ്പാറ - വേലന്താവളം 

റോഡ് കി. മീ. 0/00 -1/800 - രൂപ 15 ലക്ഷം 37 , 500 
-- 130 / 2010 - 11 - നാട്ടുകൽ- വേലന്താവളം റോഡ് 
കി. മീ . 4 /500 -5 /500 - രൂപ 15 ലക്ഷം 

37 , 500 
-- 131/ 2010 - 1 - പാലക്കാട്- പെരിന്തൽമണ്ണ റോഡ് 
കി . മീ. 35/ 700- 36 /300 - രൂപ 15 ലക്ഷം 

37 ,500 
- 132 / 2010 - 11 - പാലക്കാട്- പെരിന്തൽമണ്ണ റോഡ് 
- കി. മീ. 16 / 600 -17 / 600 - രൂപ 15 ലക്ഷം 

37 ,500 
-- 133 / 2010 - 11 - നാട്ടുകൽ- വേലന്താവളം റോഡ് 
കി . മീ . 2 / 500 - 3/ 500 - രൂപ 15 ലക്ഷം 

37,500 
-- 134 / 2010 - 11 - തത്തമംഗലം- നാട്ടുകൽ റോഡ് 

കി . മീ 0/ 00 - 0/ 300, 0/ 600 - 0 / 900 & 3/ 00 - 3/ 300- - 
രൂപ 9 ലക്ഷം 

22,500 
-- 135/ 2010 -1 - - പാലക്കാട്- പെരിന്തൽമണ്ണ റോഡ് 
- കി. മീ. 38 /800 - 39 / 500 - രൂപ 15 ലക്ഷം 

- 37,500 
- 136/ 2010 - 1 -- പാലക്കാട്- പെരിന്തൽമണ്ണ റോഡ് 
കി. മീ. 17 /800 - 18 / 600 - രൂപ 12 ലക്ഷം 

30,000 
- 137 / 2010 -1 - - പാലക്കാട്- പെരിന്തൽമണ്ണ റോഡ് 
കി. മീ . 18 / 600 - 20 / 800 - രൂപ 15 ലക്ഷം 

- 37,500 
- 138 / 2010 -1 -- പാലക്കാട്- പെരിന്തൽമണ്ണ റോഡ് 
കി. മീ. 39/ 500 - 40 / 200- രൂപ 15 ലക്ഷം 

37 , 500 
- 139/ 2010 -1 -- പാലക്കാട്- പെരിന്തൽമണ്ണ റോഡ് 
കി. മീ . 21/ 500- 22/ 00 - രൂപ 15 ലക്ഷം 

37, 500 
- 140 /2010 - 11 - പാലക്കാട്- പെരിന്തൽമണ്ണ റോഡ് 
കി. മീ . 22/ 00 - 23 / 00 - രൂപ 15 ലക്ഷം 

37 ,500 
- 141/ 2010 - 1 - നാട്ടുകൽ- വേലന്താവളം റോഡ് 
കി. മീ . 3 / 700 -4 /500 - രൂപ 12 ലക്ഷം 

30 , 000 
39 142 / 2010 - 11 - നെന്മാറ- നെല്ലിയാമ്പതി റോഡ് 
കി. മീ . 24 / 00-25/200 - രൂപ 15 ലക്ഷം 

37 ,500 
- 143 / 2010 - 11 - നെന്മാറ - നെല്ലിയാമ്പതി റോഡ് 
കി. മീ. 25/500 - 26 / 700 - രൂപ 15 ലക്ഷം 

37, 500 
41 144 / 2010 - 11 - - നെന്മാറ - നെല്ലിയാമ്പതി റോഡ് 
കി. മീ . 30/ 00 -30 / 714 - രൂപ 7 ലക്ഷം 

17 , 500 


32 


33 


34 


36 


37 


40 


- (1) 


(2 ) 


(3 ) 


67 170 / 2010 - 11 - വിളയൂർ- കൈപ്പുറം റോഡ് 
കി. മീ . 7/ 00 - 9/ 100 ---രൂപ 15 ലക്ഷം 

37 , 500 
- 171/ 2010 -17 ചിറ്റൂർ-വണ്ണാമട റോഡ് 
കി. മീ . 1/228- 2/ 400- രൂപ 15 ലക്ഷം 

37 ,500 
- 172/2010 -11 - നല്ലേപ്പിള്ളി-അഞ്ചാംമൈൽ റോഡ് 
കി. മീ. 3/ 00 - 4/ 00 - രൂപ 9 ലക്ഷം 

22,500 
-- 173 / 2010 -1 - കുഴൽമന്ദം- കൊടുവായൂർ റോഡ് 
കി . മീ . 0 /0 - 1/ 300 - രൂപ 15 ലക്ഷം 

37,500 
- 174 / 2010 - 1 - കുഴൽമന്ദം- കൊടുവായൂർ റോഡ് 
കി. മീ . 4 /600 -5 / 600 - രൂപ 12 ലക്ഷം 

30,000 
-- 175 / 2010 - 11 - വടക്കഞ്ചേരി- പാടൂർ റോഡ് 
കി. മീ. 2/ 400 - 3/ 500 - രൂപ 15 ലക്ഷം 

37, 500 
- 176 / 2010 - 11 മണപ്പാടം -കണ്ണമ്പ റോഡ് 
കീ . മീ 4 / 400 - 5 / 650 - രൂപ 15 ലക്ഷം 

37 , 500 
74 177 /2010-11 - പാമ്പാടി- പെരുങ്ങോട്ടുകുറിശ്ശി റോഡ് 
കി . മീ . 4 / 365 - 5 / 625 രൂപ 15 ലക്ഷം 

- 37,500 
75 178/2010 - 11 - കണ്ണാടി- പന്നിക്കോട് റോഡ് 
കി. മീ. 2 /300 - 3/ 500 - രൂപ 15 ലക്ഷം 

37,500 
179 / 2010 - 11 - പ്രാദേശിക വികസന പദ്ധതി 
2010 - 11 - പാലക്കാട് ലോകസഭാമണ്ഡലം 
ഷോളയൂർ ഗ്രാമപഞ്ചായത്തിൽ മൂച്ചിക്കടവ് 
കോട്ടമലറോഡിൽ കലുങ്ക് നിർമ്മാണം - 
രൂപ 5 ലക്ഷം 

12 ,500 


42 145 / 2010 - 11 - മുതലമട ചമ്മണാംപതി റോഡ് 
കി. മീ . 3 / 500 - 4/700 - രൂപ 15 ലക്ഷം 

37 ,500 
43 146/ 2010 - 11 - കൊടുവായൂർ-തൃപ്പാളൂർ റോഡ് 
കി. മീ . 11 / 800 -13 / 00- രൂപ 15 ലക്ഷം 

37 ,500 
44 147 / 2010 - 11 - കഴനി- പഴമ്പാലക്കോട് റോഡ് 
കി . മീ . 4 / 500 - 6 /00 - രൂപ 15 ലക്ഷം 

37 ,500 
45 148 / 2010 - 1 - കൊടുവായൂർ-തൃപ്പാളൂർ റോഡ് 
കി . മീ . 13 / 00 - 13 / 800- രൂപ 10 ലക്ഷം 

25, 000 
149 / 2010 - 11 -കുണ്ടുകാട്- ചിറ്റാടി റോഡ് 
കി. മീ. 0/ 00-2 /00 - രൂപ 15 ലക്ഷം 

37 ,500 
47 150/ 2010 - 11 - കൊടുവായൂർ-തൃപ്പാളൂർ റോഡ് 
കി . മീ . 0/ 00-2 /00- രൂപ 15 ലക്ഷം 

37 ,500 
48 151/ 2010 - 11 - പട്ടാമ്പി- ആമയൂർ റോഡ് 
കി. മീ . 2 /700 -3 / 800 രൂപ 12.50 ലക്ഷം 

31, 250 
49 152/2010- 11 ഒറ്റപ്പാലം - ചെർപ്പുളശ്ശേരി റോഡ് 
കി. മീ . 16 /00 - 16 /900 - രൂപ 12 ലക്ഷം 

30 ,000 
50 153/ 2010 - 11 - പട്ടാമ്പി- ആമയൂർ റോഡ് 
കി. മീ . 6 /00 -7 / 00 - രൂപ 11. 50 ലക്ഷം 

28 ,750 
51 154 / 2010 - 11 - കൊപ്പം- പെങ്ങാട്ടിരി റോഡ് 
കി. മീ . 6 / 200 - 7 / 200 - രൂപ് 15 ലക്ഷം 

37 , 500 
52 155/ 2010 - 11 - കുഴൽമന്ദം-മങ്കര റോഡ് 

കി . മീ . 14 / 60 0 - 15 / 180 - രൂപ 6 ലക്ഷം 15, 000 
53 156/ 2010 - 11 - ജി. വി. സി. കല്പാത്തി റോഡ് 
കി . മീ . 0 / 0 - 1/ 050 - രൂപ 15 ലക്ഷം 

37 ,500 
54 157/ 2010 - 11 - ജി . വി. സി . കല്പാത്തി റോഡ് 

കി. മീ . 1/050/ - 2/ 030 - രൂപ 15 ലക്ഷം 37 ,500 
55 158 / 2010 -11 - തേനാരി- കൊച്ചിൻ ഫോണ്ടിയർ 

റോഡ് കി . മീ . 1/ 500 - 3/ 00 - രൂപ 13 ലക്ഷം 32,500 
56 159/ 2010 -11 - തേനൂർ-മുച്ചേരികോങ്ങാട് റോഡ് 
കി. മീ . 0/ 0 - 2 / 00 - രൂപ 15 ലക്ഷം 

37 , 500 
57 160/ 2010 - 11 - തേനൂർ-മുച്ചേരികോങ്ങാട് റോഡ് 
കി . മീ . 2/ 00 - 4 / 00 - രൂപ 15 ലക്ഷം 

37,500 
58 161 / 2010 - 11 - കണ്ണ നൂർ-മാത്തൂർ റോഡ് 
കി . മീ . 1/ 600 - 2/ 800 - രൂപ 15 ലക്ഷം 

37 , 500 
59 162/ 2010 - 1 - തൃപ്പാളൂർ- ചിറ്റലഞ്ചേരി റോഡ് 
കി. മീ . 0/ 00 - 2/ 00 - രൂപ 15 ലക്ഷം 

37 ,500 
60 163 /2010 - 11 - മണപ്പാടം -കണ്ണമ്പ് റോഡ് 
കി . മീ . 3 / 00 - 4 / 400 - രൂപ 15 ലക്ഷം 

37 ,500 
61 164/ 2010 - 11 - പാമ്പാടി- പെരുങ്ങോട്ടുകുറുശ്ശി 

റോഡ് കി . മീ . 5/ 565 - 6/200 - രൂപ 8 ലക്ഷം - 20, 000 
62 165/ 2010 - 11 - മണ്ണാർകാട് ചിന്നതടാകം റോഡ് 
കി. മീ . 27 /300 - 28 / 00 - രൂപ 15 ലക്ഷം 

37 , 500 
63 166/2010 -11 - മണ്ണാർകാട് ചിന്നതടാകം റോഡ് 
കി. മീ 33 /700 - 35 / 00 - രൂപ 15 ലക്ഷം 

37,500 
64 167 /2010-11- തിരുവാഴാം കുന്ന്- ഫാം റോഡ് 
കി . മീ . 5 / 200 - 6 / 467 - രൂപ 15 ലക്ഷം 

37,500 
65 168 / 2 010 - 11 - വി . കെ . കട വ് റോഡ് 
കി . മീ . 0/0 - 1/500 - രൂപ 15 ലക്ഷം 

37,500 
66 169 /2010 -11- ഒറ്റപ്പാലം-മണ്ണാർക്കാട് റോഡ് 
കി. മീ . 0 / 0 - 1/300 - രൂപ 15 ലക്ഷം 

37 ,500 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 25, 33, 38, 
49 , 50 , 71 ഇവയ്ക്ക് രൂപ 1, 873, കമനമ്പർ 4, 9, 11, 21, 55 
ഇവയ്ക്ക് രൂപ 2,081, ക്രമനമ്പർ 12, 76 - ന് 1,041, ക്രമനമ്പർ 20, 
31, 45 , 61, 69 ഇവയ്ക്ക് രൂപ 1,561, കമനമ്പർ 41- ന് രൂപ 
1,457, ക്രമനമ്പർ 48 - ന് രൂപ 1,977, ക്രമനമ്പർ 52 - ന് രൂപ 
1,249, മറ്റുള്ളവയ്ക്ക് രൂപ 2, 393. 

- ദർഘാസ് ഫോറ ങ്ങ ൾ വിൽക്കുന്ന അ വ സാന 
തീയതിയും സമയവും- - കമ ന മ്പർ 1 മുതൽ 20 വരെ 
19 - 10 - 2010 , 1 മണിവരെ, കമനമ്പർ 21 മുതൽ 40 വരെ 
21- 10 - 2010 , 1 മണിവരെ, ക്രമ നമ്പർ 41 മുതൽ 60 വരെ 
27 - 10 - 2010, 1 മണിവരെ, കമ നമ്പർ 61 മുതൽ 76 വരെ 
29 - 10 - 2010 , 1 മണിവരെ. 


- ദർഘാസ് സ്വീകരിക്കുന്നത് അന്നേദിവസങ്ങളിൽ 4 മണി 
വരെ. 

കരാറുകാരന്റെ യോഗ്യത " സി "- യും അതിനുമുകളിലും. 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

ദർഘാസ് സംബന്ധിച്ച നിലവിലുള്ള എല്ലാ നിബന്ധന 
കളും ഇതിനും ബാധ ക മാ യി രിക്കു ന്ന താ ണ് . കൂടു തൽ 
വിവരങ്ങൾക്ക് ഈ ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങ 
ളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

- ( ഒപ്പ്) 
റോഡ്സ് ഡിവിഷൻ, 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
പാലക്കാട്. 


ലേലപ്പരസ്യം 


നമ്പർ എ1/ എ .എൻ.1/ 2010 - 11. 

2010 സെപ്റ്റംബർ 17. 
കേരള പൊതു മ രാ മത്ത് വകുപ്പ് മഞ്ചേരി റോഡ് സ് 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അധികാരപരിധിയിൽ 
വരുന്നതും പൊന്നാനി റോഡ്സ് സബ് ഡിവിഷൻ ആഫീസ് 
പരിസരത്ത് സൂക്ഷിച്ചിരിക്കുന്നതുമായ ഉപയോഗശൂന്യമായ 
റോഡ് റോളർ ( നമ്പർ GD - 278 ), ടാർ ബോയിലർ എന്നിവ 
പൊന്നാനി റോഡ്സ് സബ് ഡിവിഷൻ ആഫീസ് പരിസരത്തു 
വച്ച് 20 - 10 - 2010 - ന് പകൽ 12 മണിക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യ റോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥരോ പരസ്യമായി ലേലം ചെയ്ത വിൽക്കുന്നതാണ്. 

- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 2,000 രൂപ 
(രണ്ടായിരം രൂപ) നിരതദ്രവ്യം മുൻകൂർ കെട്ടിവയ്ക്കേണ്ടതും 
ലേലം വിളിച്ചെടുത്ത യാൾ ലേല സംഖ്യയും നികുതികളും 
ചേർത്ത സംഖ്യ അപ്പോൾത്തന്നെ അടവാക്കേണ്ടതുമാ ണ് . 
മേൽപ്പറഞ്ഞ റോഡ് റോളറിന്റെയും ടാർ ബോയിലറിന്റെയും 
അവകാശം ലഭിക്കുന്നതിനുവേണ്ടിമുദ്രവച്ച ക്വട്ടേഷനുകൾ 
19- 10 - 2010 പകൽ 4.30 മണിവരെമഞ്ചേരി റോഡ്സ് ഡിവിഷൻ 
ആഫീസിൽ സ്വീക രിക്കു ന്ന താ ണ് . ക്വട്ടേഷനോടൊപ്പം 


മഞ്ചേരിയിൽ മാറാവുന്ന 2,000 രൂപയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
എക്സിക ട്ടീവ് എ ബി നീ യർ, റോഡ് സ് ഡിവിഷൻ, 
മഞ്ചേരിയുടെ പേരിൽ എടുത്തത് നിരതദ്രവ്യമായി അടക്കം 
ചെയ്യേണ്ടതാണ്. 

- ലേലം കഴിഞ്ഞ ഉടനെ സന്നിഹിതരായിട്ടുള്ളവരുടെ 
സാന്നിദ്ധ്യത്തിൽ ക്വട്ടേഷനുകൾ തുറക്കുന്നതാണ്. ഏറ്റവും 
കൂടു തൽ തുകയ്ക്ക് ലേലം കൊണ്ട യാളുടെ/ ക്വട്ടേഷൻ 
സമർപ്പിച്ചിട്ടുള്ളയാളുടെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതാണ്. 
ലേലം സ്ഥിരപ്പെടുത്തിയ കല്പന കിട്ടിയതിന് ശേഷം മാത്രമേ 
ലേലം കൊണ്ട് വസ്തുക്കൾ എടുത്തുമാറ്റാവൂ . കല്പന കിട്ടി 7 
ദിവസത്തിനുള്ളിൽ ലേല വസ്തുക്കൾ എടുത്തുമാറ്റേണ്ടതാണ്. 

കേരള പൊതു മ രാ മത്ത് വകു പ്പിൽ നില വിലുള്ള എല്ലാ 
- നിബന്ധ ന കളും ഈ ലേലത്തിനും ബാധകമാണ്. ഈ 

ലേലത്തെ സംബന്ധിച്ച അന്തിമ തീരുമാനം മഞ്ചേരി റോഡ്സ് 
- ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിക്ഷിപ്തമാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, 
നിരത്തു വിഭാഗം, മഞ്ചേരി. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ 


